Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1173 





(14) 


No. C6-7927/2020. 29th September 2020. 


Notice is hereby issued to to whom all it may 
concern that Omanayamma, Kuzhikkalathara Kizhakkathil, 
North East Thazhava, Manappally P. O. -690 574, 
Thazhava Village, Karunagappally Taluk, Kollam District in 
Kerala State has filed an application in this office for the 
grant of a legal heirship certificate in respect of the legal 
heir of her deceased Son Vijayan Krishna Pillai 
Narayana Pillai who died on 3-5-2020. Enquiry conducted 
through the Village Officer Thazhava revealed that 
Vijayan Krishna Pillai Narana Pillai died on 3-5-2020 and 
the person mentioned in the schedule below is the legal 
heir of the deceased. 


SCHEDULE 
Name of the Relationship Age 
legal heir with the deceased 
Omanayamma Mother 84 


(Father of the deceased is not alive and 
deceased has not married.) 


Objection if any against the issuance of the legal 
heirship certificate in the name of the above person 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and 
those sent by post will not be considered. 


(15) 


No. C6-7316/2020. Sth October 2020. 


Notice is hereby issued to whom all it may 
concern that Silvaya, Puthenthoppil Padinjattathil, 
Neendakara, Pin-691 582, Neendakara Village, 
Karunagappally Taluk, Kollam District in Kerala State has 
filed an application in this office for the grant of a legal 
heirship certificate in respect of the legal heir of her 
deceased Son Sijin, S. who died on 8-12-2018. Enquiry 
conducted through the Village Officer, Neendakara 
revealed that Sijin, ൭. died on 8-12-2018 and the person 
mentioned in the schedule below is the legal heir of the 
deceased. 


SCHEDULE 
Name of the Relationship Age 
legal heir with the deceased 
Silvaya Father 49 


(The deceased has not married and mother of the 
deceased is alive.) 


Objection if any against the issuance of the legal 
heirship certificate in the name of the above person 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and 
those sent by post will not be considered. 


Taluk Office, 
Karunagappally. 


(Sd.) 
Tahsildar. 


Gaz. No. 7/2021/DTP (CLR). 


99 


തിരുത്തല്‍ പരസ്യം 





നമ്പര്‍ സി-16228/2019. 2021 ജനുവരി 8. 


2020 മാര്‍ച്ച്‌ 3-90 തീയതിയിലെ 9-00 നമ്പര്‍ ഗസറ്റില്‍ 
(വാല്യം-9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 1836-ല്‍ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 
പരസ്യത്തില്‍ പരേതന്റെ നിയമാനുസൃത അവകാശികളില്‍ 2-90 
കക്ഷിയുടെ പേര്‌ “അമീന്‍, OF.” എന്നതിനു പകരം 
“അമീര്‍, കെ.” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
കരുനാഗപ്പള്ളി. 


(പ്പ്‌) 


തഹശീൽദാർ. 





Kottarakkara Taluk 
പരസ്യം 


() 


നമ്പര്‍ agG)4-13101/2020. 2020 ഒക്ടോബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ മൈലം വില്ലേജില്‍ 
പള്ളിക്കല്‍ പി. ഒ., പയറ്റുവിള വീട്ടില്‍ ജേക്കബ്‌ മത്തായി 
10-3-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ള താണ്‌. പരേതന്റെ 
പേരിലുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും, മറ്റ്‌ 
ഇതര ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ ലീലാമ്മ ജേക്കബ്‌ 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലീലാമ്മ ജേക്കബ്‌ ഭാര്യ 69 

2 ലിജി ഷാജി മകള്‍ 48 

3 ലിജു ജേക്കബ്‌ മകന്‍ 46 

4 ജൂലി ജോസ്‌, മകള്‍ 38 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശില്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ4-13037/2020. 2020 ഒക്ടോബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ മൈലം വില്ലേജില്‍ 
പള്ളിക്കല്‍, മൈലം പി. ഒ., കുറ്റിയില്‍ വീട്ടില്‍ രാജമ്മ 
15-3-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതയുടെ 
പേരിലുള്ള പി. എഫ്‌. ആനുകൂല്യം ലഭിക്കുന്നതിനും, മറ്റ്‌ 
ഇതര ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ മൈലം വില്ലേജില്‍ 
മഹാദേവ ഭവനത്തില്‍ മല്ലിക കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷിന്‍മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതയുടെ അവകാശി 
കളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നറിയുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1174 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മല്ലിക, ആര്‍. മകള്‍ 35 
2 തുളസി, കെ. മകന്‍ 38 


പരേതയുടെ ഭര്‍ത്താവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ 
ത്തിയിട്ടുള്ള വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ 


രേഖപ്പെടു 


ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹ ശീല്‍ദാര്‍ നേരിട്ട്‌ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 


മുമ്പാകെ ഹാജരായി 
കാലാവധി കഴിഞ്ഞും 


തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ4-13069 /2020. 2020 ഒക്ടോബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ കടയ്ക്കല്‍ വില്ലേജില്‍ 


ഇടത്തറ പി. ഒ., കാര്യം, വി. കെ. ഹാസ്‌ വീട്ടില്‍ 
സതൃധ്രതന്‍, വി. 2-11-2019-G3 മരബപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള ആക്സിഡന്റ്‌ ക്ലെയിം ലഭിക്കുന്നതിനും 
മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ ടിയില്‍ 
ഷീന, എസ്‌. എല്‍., കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നറിയുന്നു. 


പരേതന്റെ ഭാരൃ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീന, എസ്‌. എല്‍. ഭാര്യ 45 
2 അന്‍സി, വി. എസ്‌. മകള്‍ 20 
3 അനന്തു, വി. എസ്‌. മകന്‍ 18 


പരേതന്റെ മാതാവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടുള്ളുവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-12692 /2020. 2020 ഒക്ടോബര്‍ 13. 


കൊട്ടാരക്കര താലൂക്കില്‍ എഴുകോണ്‍ വില്ലേജില്‍ 
എഴുകോണ്‍ പി. ഒ., ചരുവിള വീട്ടില്‍ രതീഭായി, 8-8-2020-ല്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പത്തേയുടെ ഭര്‍ത്താവ്‌ ടിയില്‍ സുരേഷ്‌, കൊട്ടാരക്കര 
തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ള 
തെന്നറിയുന്നു. 


100 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുരേഷ്‌ ഭര്‍ത്താവ്‌ 52 
2 അമല്‍ സുരേഷ്‌ മകന്‍ 23 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശില്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ4-16636/2020. 2020 ഡിസംബര്‍ 3. 


കൊട്ടാരക്കര താലൂക്കില്‍ വെളിനല്ലൂര്‍ വില്ലേജില്‍ 
കരിങ്ങന്നൂര്‍ മുറിയില്‍ മോട്ടോര്‍കൂന്ന്‌, ആരൃഭവനില്‍ 
സൌദാമിനി 1-9-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ള താണ്‌. 
പരേതയുടെ പേരിലുള്ള ക്ഷേമനിധിയില്‍ നിന്നും ആനുകുല്യം 
ലഭിക്കുന്നതിനും, മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കു ംവേണ്ടി 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
മകന്‍ ടിയില്‍ ആര്യന്‍, കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആര്യ മകള്‍ 31 
2 ആര്യന്‍ മകന്‍ 24 


പരേതയുടെ ഭര്‍ത്താവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതയുടെ 
നിയമാനുസൃതഅവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടുളളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള സര്‍ക്കാര്‍ ഗസ്റ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ag)4-16663/2020. 2020 ഡിസംബര്‍ 2. 


കൊട്ടാരദരെ താലൂക്കില്‍ കരീപ്ര വില്ലേജില്‍ ഇടയ്ക്കിടം പി. ഒ., 
രാജീഭവനില്‍ രവീന്ദ്രന്‍ നായര്‍, ആര്‍. 6-10-2020-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള ബാങ്ക്‌ ഇടപാടു 
കള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകള്‍ ടിയില്‍ 
രജി ആര്‍. നായര്‍, കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഇന്ദിരാഭായി ഭാരൃ 58 

2 രജി ആര്‍. നായര്‍ മകള്‍ 37 

3 രതീഷ്‌ ആര്‍. നായര്‍ മകന്‍ 33 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 





പരേതന്റെ മാതാവ്‌ മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടുള്ളുവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എ4-1454/2021. 2021 ജനുവരി 18. 


കൊട്ടാരക്കര താലൂക്കില്‍ കുമ്മിള്‍ വില്ലേജില്‍ ഈട്ടിമൂട, 
വട്ടത്താമര പി. ഒ., പച്ചയില്‍ പുത്തന്‍വീട്ടില്‍ ഹരിദാസ്‌, പി. 
24-2-2015-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ള താണ്‌. പരേതന്റെ 
പേരിലുള്ള ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
മകള്‍ ടി വില്ലേജില്‍ എം. ജി. ഭവനില്‍ ഗീത @ സിന്ധു, 
കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണ്ള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിര ഭാര്യ 68 
2 അനില്‍കുമാര്‍ മകന്‍ 48 
3 ഗീത @ സിന്ധു മകള്‍ 47 
4 ഷീബ [ഴി 46 
5 ബിന്ദു [ഴി 42 
6 സാബു മകന്‍ 45 


പരേതന്റെ മാതാവ്‌ മരണപ്പെട്ടിട്ടുള്ള താണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടുള്ളുവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


No. A4-13183/2020. 15th October 2020. 


Notice is hereby given to all whom it may concern 
that Shylajadevi, P. w/o Vijayakumar, R., S. V. Sadanam, 
Chadayamangalam P. O., Poonkodu, Chadayamangalam 
Village, Kottarakkara Taluk, Kollam District, Kerala State 
has submitted an application in this office for the grant 
of a legal heirship certificate in respect of her deceased 
husband Vijayakumar, R. s/o Raghavan Nair, 
S. V. Sadanam, Chadayamangalam P. O., Poonkodu, 
Chadayamangalam Village, Kottarakkara Taluk, Kollam 
District of Kerala State who expired on 21-12-2019. The 
Certificate requested is to receive benefits from abroad 
and for other purposes due to the deceased. Enquiry in 
the above matter through Village Officer, 
Chadayamangalam reveals that the following are the only 
surviving legal heirs of the deceased. 


101 


1175 
SCHEDULE 
Si. Name of the Relationship with 
No. legal heirs the deceased Age 
1 Shylajadevi Wife 47 
2 Vishnu. V. Son 26 
3 Jyothish, V. » 19 


Mother of the deceased is not alive. Therefore it is 
proposed to issue a legal heirship certificate in favour of 
the applicant stating that the persons mentioned in the 
above schedule are the legal heirs of the deceased. 


Objection if any against the issuance of the said 
certificate should be filed in person before the Tahsildar, 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette. Objection recieved by 
post or filed after the stipulated time will not be 
considered. 


Taluk Office, 
Kottarakkara. 


(Sd.) 
Tahsildar. 


Kunnathoor Taluk 
പരസ്യം 


() 


നമ്പര്‍ എ3-3384/2020. 2020 സെപ്റ്റംബര്‍ 4. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശൂരനാട്‌ വടക്ക്‌ വില്ലേജില്‍ 
പടിഞ്ഞാറ്റ കിഴക്ക്‌ മുറിയില്‍ കാട്ടൂര്‍ പുത്തന്‍വിള വീട്ടില്‍ 
ഡാനിയല്‍ തങ്കച്ചന്‍ 24-1-2020-00 തീയതി മരണമടഞ്ഞതിനാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാരൃ 
അച്ചാമ്മ ജോര്‍ജ്ജ്‌ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ 
അപേക്ഷയിന്‍മേല്‍ ശൂരനാട്‌ വടക്ക്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിലും അവകാശ 
വിചാരണയിലും അയല്‍ സാക്ഷി മൊഴിയിലും മരണ 
സര്‍ട്ടിഫിക്കറ്റ്‌ 
24-1-2020-90 തീയതി മരണമടഞ്ഞതായും പരേതന്റെ 


(പകാരവും ഡാനിയല്‍ തങ്കച്ചന്‍ 
അവകാശിയായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 


അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
അച്ചാമ്മ ജോര്‍ജ്ജ്‌ ഭാര്യ 73 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മരണമടഞ്ഞ 
ഡാനിയല്‍ തങ്കച്ചന്റെ നിയമാനുസൃത അവകാശി ഭാരൃ 
അച്ചാമ്മ ജോര്‍ജ്ജ്‌ മാരതമാണെന്ന്‌ വിവരിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്നെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്നത്തൂര്‍ തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


